Kerala Gazette No . 28 dated 14th July , 2009 . 


PART I 


കേരള സർക്കാർ 


സംഗ്രഹം 


മത്സ്യബന്ധന തുറമുഖ വകുപ്പ് കേരളത്തിന്റെ തീരക്കടൽ മേഖലയിൽ 
ഏർപ്പെടുത്തിവരുന്ന ട്രോളിംഗ് നിരോധനത്തിന്റെ പാർശ്വഫലങ്ങളെപ്പറ്റി 
പഠനം നടത്താൻ നിയോഗിക്കപ്പെട്ട വിദഗ്ദ്ധ സമിതിയുടെ 
ശുപാർശകൾ അംഗീകരിച്ച് ഉത്തരവ് പുറപ്പെടുവിക്കുന്നു - 


മത്സ്യബന്ധന തുറമുഖ ( ബി ) വകുപ്പ് 


ജി. ഒ . ( പി) നമ്പർ 44/ 2009 / മതുവ. 


- തിരുവനന്തപുരം, 2009 ജൂൺ 19 . 


പരാമർശം: - 26 - 7 - 2006- ലെ സ . ഉ . ( സാധാ) നമ്പർ 348/ 06 മതുവ. 


ഉത്തരവ് 


( 2 ) 


- സംസ്ഥാനത്തിന്റെ തീരക്കടൽ മേഖല യിൽ ഏർപ്പെടുത്തിവരുന്ന ട്രോളിംഗ് 
നിരോ ധ ന ത്തിന്റെ പാർശ്വ ഫ ല ങ്ങ ളെ പ്പറ്റി ഇംപാക്ട് സ്റ്റഡി നടത്തു ന്ന തിന് 
പരാമർശിത സർക്കാർ ഉത്തരവുപ്രകാരം താഴെ പറയുന്നവരെ ഉൾപ്പെടുത്തി ഒരു 
വിദഗ്ദ്ധ സമിതി രൂപീകരിക്കുകയുണ്ടായി : 
- (1) സെക്രട്ടറി ( ഫിഷറീസ്) 

- ചെയർമാൻ 
ഡോ . ബി . മധുസൂദനക്കുറുപ്പ്, 
- പ്രൊഫസർ, കൊച്ചി യൂണിവേഴ്സിറ്റി ഇൻഡസ്ട്രിയൽ, 
- ഫിഷറീസ് വകുപ്പ് 

- - മെമ്പർ 
( 3 ) ഡോ . എൻ. ജി . കെ . പിള്ള, 

പ്രിൻസിപ്പൽ സയന്റിസ്റ്റ്, സി. എം.എഫ്.ആർ. ഐ ., 
കൊച്ചി 

- മെമ്പർ 
(4 ) ഡോ . എം . ആർ. ഭൂപേന്ദ്രനാഥ്, 

പ്രിൻസിപ്പൽ സയന്റിസ്റ്റ്, സി. ഐ . എഫ്. ടി., കൊച്ചി - മെമ്പർ 


G-538/2009/DTP. 


( 5 ) ശ്രീ . ടി . എം . ശങ്കരൻ, 
- അസോസിയേറ്റ് പ്രൊഫസർ ( റിട്ട.), തേനേഴി, 
ചങ്ങമ്പുഴ സമാധി റോഡ്, ഇടപ്പള്ളി 

- മെമ്പർ 
( 6) ഡോ . സത്യദാസ് 

പ്രിൻസിപ്പൽ സയന്റിസ്റ്റ്, സി. എം . എഫ്. ആർ. ഐ ., 
കൊച്ചി 

- മെമ്പർ 
( 7 ) ഡോ . എം . പി. ദിലീപ്, 

ഫോർമർ ഡയറക്ടർ, എൻ. ഐ . എഫ്. എ . എം ., 
നമ്പർ 26 , കുമാരനാശാൻ നഗർ , 
കടവന്ത പി. ഒ., കൊച്ചി 

- മെമ്പർ 
( 8 ) ശ്രീ . വി . രാമനാഥൻ, അ ഡൈ്വസർ, 

ഓഷ്യൻ ഡെവലപ്മെന്റ് ഡിപ്പാർട്ടുമെന്റ്, 
ഗവ . ഓഫ് ഇൻഡ്യ, എറണാകുളം 

- മെമ്പർ 
( 9) ശ്രീ. പ്രസാദ ചന്ദ്രൻ പിള്ള, ജോയിന്റ് ഡയറക്ടർ 
ഓഫ് ഫിഷറീസ്, കൊച്ചി 

- - കൺവീനർ 
2. താഴെപ്പറയുന്നവയാണ് സമിതിയുടെ പ്രവർത്തനത്തിന് നൽകപ്പെട്ട മാർഗ്ഗരേഖ . 

- ( 1) നാളിതു വരെ മത്സ്യ ബ ന്ധന മേഖ ല യിൽ വിവിധ കമ്മിറ്റി കൾ 
സർക്കാ രിന് സമർപ്പിച്ചിട്ടുള്ള പഠന റിപ്പോർട്ടു കൾ പരി ശോ ധ ന യ് ക്ക് 
വിധേയമാക്കുക. 

- (2 ) കഴിഞ്ഞ 18 വർഷമായി കേര ള ത്തിൽ നിരോധിച്ചു വരുന്ന 
മൺസൂൺകാല ബോട്ട് കോളിംഗ് മത്സ്യ സമ്പ ത്തിന്റെ സംരക്ഷ ണ ത്തിനും 
സുസ്ഥിരമായ ഉൽപ്പാദനത്തിനും വർദ്ധനവിനും ആവാസവ്യവസ്ഥയുടെ സംരക്ഷണ 
ത്തിനും മത്സ്യത്തൊഴിലാളികളുടെ ജീവിതനിലവാരം ഉയർത്തുവാനും എത്രമാത്രം 
പ്രയോജനപ്പെട്ടു . 

| (3) മത്സ്യബന്ധന രീതികളിൽ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവ 
വിഭവ സംര ക്ഷ ണ ത്തിലും പരി പാ ല ന ത്തിലും എത ത്തോളം സ്വാധീനം 
ചെലുത്തിയിട്ടുണ്ട്. 

( 4) സംസ്ഥാന സമഗ മത്സ്യ സമ്പ ത്തിന്റെ സ്ഥായി യായ വിക സ ന 
ത്തിനുതകുന്ന ഭരണപരമായ നടപടികൾ നിർദ്ദേശിക്കുക. 

(5) ഭാ ര ത ത്തിന്റെ പടി ഞഞ്ഞാറൻ സംസ്ഥാ ന ങ്ങ ളിൽ ഏകീകൃത 
മൺസൂൺകാല ട്രോളിംഗ് നിരോധനം നടപ്പാക്കുവാൻ വിദഗ്ദ്ധ കമ്മിറ്റി ഉണ്ടാക്കിയ 
നിർദ്ദേശങ്ങൾ കേരളത്തിൽ നടപ്പാക്കാൻ വേണ്ടിയുള്ള പ്രായോഗികത പരിശോധിച്ച് 
നിർദ്ദേശങ്ങൾ സമർപ്പിക്കുക. 


3. സമിതി അവരുടെ റിപ്പോർട്ട് 2007 ജൂലൈയിൽ സർക്കാരിന് സമർപ്പിച്ചു . 
റിപ്പോർട്ടിലെ കണ്ടെത്തലുകളും ശുപാർശകളും താഴെ പറയുന്നവയാണ്. 

(1) കേരളതീരത്ത് കഴിഞ്ഞ 19 വർഷമായി നടപ്പാക്കി വരുന്ന ട്രോളിംഗ് 
നിരോ ധനം ഇ വി ടെൽ മത്സ്യ സ മ്പ ത്തി നേ യും ആ വാ സ വ്യ വ സ്ഥ യേയും 
ആരോഗ്യകരമായി നിലനിർത്തുന്നതിന് സഹായകരമായിട്ടുണ്ട്. ട്രോളിംഗ് നിരോധന 
ത്തിന്റെ ഫല മായി പ്രതിവർഷം ശരാശരി സമുദ്രമത്സ്യാല് പാദനം ട്രോളിംഗ് 
നിരോധനം ഏർപ്പെടുത്തുന്നതിന് മുമ്പുള്ള കാലഘട്ടത്തിലെ 3. 3 ലക്ഷം ടണ്ണിൽ 
നിന്നും 5 .7 ലക്ഷം ടണ്ണായി നിരോ ധ ന കാല യ ള വിൽ ഉയർന്നിട്ടു ണ്ട് . ഇത് 
മത്സ്യബന്ധന മേഖലയിലെ എല്ലാ വിഭാഗങ്ങൾക്കും പ്രയോജനകരമായിത്തീർന്നിട്ടുണ്ട്. 
ഇത്തരത്തിൽ ശരാശരി വാർഷിക വിറ്റുവരവ് (Beach price ) നിരോധനത്തിന് മുമ്പ് 
446 കോടി രൂപ ആയിരുന്നത് നിരോധന കാലയളവിന്റെ അവസാന ഘട്ടത്തിൽ 2198 
കോടി രൂപയായി വർദ്ധിച്ചു . അതുപോലെതന്നെ ഈ കാലയളവിൽ കേരളത്തിന്റെ 
മത്സ്യ കയറ്റുമതി വരുമാനം 126 കോടി രൂപയിൽനിന്നും 1040 കോടി രൂപയായി 
വർദ്ധിച്ചു . ഈ സാഹചര്യത്തിൽ കേരള തീരത്ത് യന്ത വത്കൃത മത്സ്യബന്ധന 
യാ ന ങ്ങ ളു ടെ ട്രോളിംഗ് ജൂൺ 15 മുതൽജൂലൈ 31 വരെ ( 47 ദിവ സം ) 
നിയമപരമായി നിരോധിക്കുവാൻ കമ്മിറ്റി ശുപാർശ ചെയ്യുന്നു . 

(2 ) കേരളത്തിലെ മത്സ്യബന്ധന മേഖലയിലെ തൊഴിലാളികളുടെ സാമ്പത്തിക 
ഉന്നമനത്തിനും ക്ഷേമ/ തൊഴിൽ സുരക്ഷാ രംഗങ്ങളിലെ അഭിവൃദ്ധിക്കും ട്രോളിംഗ് 
നിരോധനം എത്ര കണ്ട് സഹായകമായി എന്നു വിലയിരുത്തിയപ്പോൾ മത്സ്യത്തൊഴി 
ലാളികളുടെ വാർഷിക പ്രതിശീർഷ വരുമാനം ട്രോളിംഗ് നിരോധനത്തിന് മുമ്പുണ്ടാ 
യിരുന്ന 7,025 രൂപയിൽ നിന്നും 38,636 രൂപയായി വർദ്ധിച്ചതായി കാണപ്പെട്ടു . അതേ 
സമയം ഉല്പാദനാനന്തര മേഖലകളിൽ ( സംഭരണം, സംസ്കരണം, വിതരണം, 
വിപണനം തുടങ്ങിയവ) ഏർപ്പെട്ടിരിക്കുന്ന തൊഴിലാളികളുടെ പ്രതിശീർഷ വരുമാനം 
1980 - ൽ 18 ,522 രൂപയായിരുന്നത് 2005 - ൽ 61,646 രൂപയായി വർദ്ധിച്ചു . ആയതിനാൽ 

ട്രോളിംഗ് നിരോധനം വരുംവർഷങ്ങളിലും തുടരുന്നതിന് വേണ്ടത്ര ന്യായീകരണം 
ഉണ്ടെന്നു കമ്മിറ്റി വിലയിരുത്തുന്നു. 

- (3) മൺസൂൺകാലത്ത് ഉപരിതല ചെറുമത്സ്യങ്ങളുടെ ലഭ്യത , സംസ്ഥാനത്തിന്റെ 
മൊത്തം മത്സ്യാ ല് പാ ദ ന ത്തിലും മത്സ്യ തൊഴിലാളി ക ളു ടേയും അനു ബന്ധ 
തൊഴിലാളികളുടേയും ഉപജീവന മാർഗ്ഗത്തിന്റേയും ക്ഷേമത്തിന്റേയും കാര്യത്തിലും 
വളരെ വലിയ പങ്കാണ് വഹിക്കുന്നത്. 2006 - ന് മുമ്പുള്ള നിരക്കിൽ ചാള, അയല , 
വെളൂരി, സ്കാഡ് തുടങ്ങിയ ഉപരിതല മത്സ്യങ്ങൾ പിടിച്ചെടുത്തില്ലെങ്കിൽ നമ്മുടെ 
മൊത്തം മത്സ്യ ഉല് പാ ദനം അത്രകണ്ട് കുറ ഞ്ഞു പോ കാ നിട യു ണ്ട് . 
നാടൻ വള്ള ങ്ങ ളിൽ ഉപയോഗിക്കപ്പെടുന്ന റിംഗ് വലകൾ നമ്മുടെമൺസൂൺ 
മത്സ്യാ ല് പാ ദ ന ത്തിന്റെ 94 ശത മാ നവും സംഭാവന ചെയ്യുമ്പോഴും മൊത്തം 
മത്സ്യസമ്പത്തിനും ആവാസ വ്യവസ്ഥയ്ക്കും താരതമ്യേന കുറവ് നാശമേ വരുത്തു 
ന്നുള്ളു. ഉപരിതല ചെറുമത്സ്യങ്ങൾ അവയുടെ ഉയർന്ന വളർച്ചാനിരക്കു കൊണ്ടും 
ഉയർന്ന പ്രതല്പാ ദന നിരക്കു കൊണ്ടും ചെറിയ ജീവിത ചകങ്ങൾകൊണ്ടും 
മത്സ്യബന്ധന സമ്മർദ്ദത്തെ വലിയൊരളവുവരെ അതിജീവിക്കാൻ കഴിവുള്ളവയാണ്. 


T 


അതുകൊണ്ട്മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവന സുരക്ഷയിലും ക്ഷേമത്തിലും 
ഗണ്യമായ പങ്ക് വഹിക്കുന്ന ഉപ രി തല ചെറു മത്സ്യ ങ്ങ ളുടെ മൺസൂൺകാല 
മത്സ്യബന്ധനം പഴയരീതിയിൽ തുടരണമെന്ന് കമ്മിറ്റി ശുപാർശ ചെയ്യുന്നു . എന്നാൽ 
22 മി . മീ - ൽ താഴെ കണ്ണിവലിപ്പമുള്ളതും 600 മീറ്ററിൽ കൂടുതൽ നീളമുള്ളതും 
60 മീറ്ററിൽ കൂടുതൽ ഇറക്കമുള്ളതും ആയ റിംഗ് വലകൾ അനുവദിക്കരുതെന്നാണ് 
കമ്മിറ്റിയുടെ അഭിപ്രായം. മത്സ്യ സമ്പത്തിന്റെ സുസ്ഥിരത ഉറപ്പു വരുത്താൻ 
പര മ്പ രാ ഗ ത യാ നങ്ങളുടെയും നവീകൃത പര മ്പ രാ ഗ ത യാ ന ങ്ങ ളു ടെയും 
(OMB & IBM) മേൽ മൺസൂൺ കാലത്ത് ശക്തമായ നിയന്ത്രണം വേണമെന്നാണ് 
കമ്മിറ്റിയുടെ അഭിപ്രായം. 

| (4) കേരളം, കർണ്ണാടക , ഗോവ തീരത്തെ മത്സ്യസമ്പത്തിന്റെ ജീവശാസ്ത്രപര 
മായും കാലാവസ്ഥാപരമായും ആവാസ വ്യവസ്ഥാപരമായും ഉള്ള സാദ്യശ്യങ്ങൾ 
പരിഗണിച്ച് ഈ മൂന്ന് സംസ്ഥാനങ്ങളിലും മേൽപ്പറഞ്ഞ കാലയളവിൽ ഏകീകൃത 
ട്രോളിംഗ് നിരോധനം ഉചിതവും ശാസ്ത്രീയ വു മാണെന്ന് കമ്മിറ്റി വില യി രു 
ത്തുന്നു . എന്നാൽ ഇത് വടക്കുപടിഞ്ഞാറൻ സംസ്ഥാനങ്ങളായ മഹാരാഷ്ട്രയുടേയും 
ഗുജറാത്തിന്റെയും കാര്യത്തിൽ വളരെ വ്യത്യസ്തമാണ്. അതുകൊണ്ട് തെക്കു 
പടി ഞ്ഞാ റൻ സംസ്ഥാ ന ങ്ങ ളായ കേര ളം , കർണ്ണാ ട ക , ഗോവ എന്നീ 
സംസ്ഥാനങ്ങളിൽ ഒരേ കാലഘട്ടത്തിലുള്ള ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്താൻ 
കേരള സർക്കാർ മുൻകൈ എടുക്കണമെന്ന് കമ്മിറ്റി ശുപാർശ ചെയ്യുന്നു . 

- ( 5 ) കേരള തീരത്ത് ട്രോൾ ബോട്ടുകളുടേയും റിംഗവല വള്ളങ്ങളുടെയും 
പര മാ വധി അനു വദ നീയ മായ എണ്ണം യഥാ ക്രമം 2940 - ഉം 1178 - ഉം ആണെന്ന് 
കണക്കാക്കുന്നു . ഇത് ഗിൽനെറ്റ് ബോട്ടുകളുടെ കാര്യത്തിൽ 72 - ഉം യന്ത്രവൽകൃത 
പഴ്സീൻ ബോട്ടുകൾ 28 - ഉം മറ്റു യന്ത്രവൽകൃത ബോട്ടുകൾ 18 - ഉം ഒ . ബി . എം . 
ഗിൽനെറ്റ് വള്ളങ്ങൾ 3050 - ഉം ഒ . ബി . എം താങ്ങുവള്ളങ്ങൾ 207 - ഉം മറ്റു ഒ. ബി. എം 
വള്ളങ്ങൾ 1829 - ഉം യന്ത്രവൽകൃതമല്ലാത്ത യാന ങ്ങൾ 4797 - ഉം ആണെന്നാണ് 
കണക്കാക്കിയിരിക്കുന്നത്. കേരളത്തിലെ മത്സ്യത്തൊഴിലാളികളുടെ സാമൂഹിക 
സാമ്പത്തിക പ്രശ്നങ്ങൾ കണക്കിലെടുത്തു കൊണ്ട് താഴെപ്പറയുന്ന നടപടികൾ 
ശുപാർശ ചെയ്യുന്നു : 

20 വർഷത്തിലേറെ പഴക്കംചെന്ന യാനങ്ങളുടെ രജിസ്ട്രേഷൻ റദുചെയ്ത് 
അവയെ മത്സ്യബന്ധന പ്രവൃത്തിയിൽ നിന്ന് ഒഴിവാക്കുക. 
വിവി ധ തരം മത്സ്യബന്ധന യൂണിറ്റു ക ളു ടെ മത്സ്യ ബ ന്ധ ന ശേഷി 
നിജപ്പെടുത്തുക. 
പഴയ യാന ങ്ങൾക്കു പകരം പുതിയ യാന ങ്ങൾ നിർമ്മിക്കു ന്ന തിനുള്ള 
അവകാശം മത്സ്യത്തൊഴിലാളികൾക്ക് ഗ്രൂപ്പുകൾക്ക് മാത്രമായി പരിമിത 

പ്പെടുത്തുക. 
- ( 6 ) കേ ര ള തീരത്ത് പ്രവർത്തിക്കുന്ന എല്ലാ മത്സ്യബന്ധന യാന ങ്ങളും 
കെ . എം . എഫ്. ആർ. ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യേണ്ടതും യാനങ്ങളുടെ ഇനം, 
മത്സ്യബന്ധന ലൈസൻസ് എന്നിവ അനുസരിച്ചുള്ള തിരിച്ചറിയൽ നമ്പർ ഓരോ 


യാ ന ത്തിനും നൽകേണ്ട തു മാണ്. ര ജി സ്റ്റർ ചെയ്യു മ്പോൾ യാ ന ത്തിന്റെ 
ഉടമസ്ഥാവകാശം, നീളം, വീതി, ആഴം, കേവു ഭാരം ( Tonnage ), നിർമ്മിത വസ്ത , 
ഇന്ധ നം , മത്സ്യ സം ഭ രണ അറ, ഇലക്ട്രോണിക് ഉപക ര ണ ങ്ങൾ, വാട്ടർ ടാങ്ക് 
തുടങ്ങിയവ സംബന്ധിച്ച് വിശദ വിവരങ്ങൾ രേഖപ്പെടുത്തേണ്ടതാണ്. കൂടാതെ 
വാർഷിക സർവ്വേ എല്ലാ യന്ത്രവൽകൃത മത്സ്യബന്ധന യാനങ്ങൾക്കും നടത്തേണ്ടതു 
മാണ്. ഓരോ യാനത്തിന്റേയും പ്രവർത്തന കാലാവധി CIFT- യുമായി ചർച്ച ചെയ്ത് 
നിജപ്പെടുത്തേണ്ടതും കാലാവധി (Life span ) പൂർത്തിയായ ഓരോ യാനവും മത്സ്യ 
ബന്ധനത്തിൽനിന്ന് നിയമാനുസൃതമായി ഒഴിവാക്കപ്പെടേണ്ടതുമാണ്. യാനങ്ങളുടെ 
ഘട ന , എഞ്ചിൻ, കു തി ര ശ ക്തി , പാപ്പൽഷൻ രീതി, മത്സ്യ ബ ന്ധ ന രീതി, 
പ്രവർത്തനശേഷി എന്നിവയിൽ ബന്ധപ്പെട്ട അധികാരികളുടെ അംഗീകാരത്തോടു 
മാത്രമേ വ്യതിയാനം വരുത്തുവാൻ പാടുള്ളൂ എന്നും കമ്മിറ്റി ശുപാർശ ചെയ്യുന്നു . 

( 7) നിലവിലുള്ള ബോട്ട് യാർഡുകൾക്ക് രജിസ്ട്രേഷൻ നല്കണമെന്നും 
ഫിഷറീസ് വകുപ്പിലെ ചുമതലപ്പെട്ട അധികാരികളുടെ അംഗീകാരത്തോടെ മാത്രമേ 
പുതിയ ബോട്ട്/ യാന നിർമ്മിത യാർഡുകൾ തുടങ്ങുവാൻ പാടുള്ളൂ എന്നും കമ്മിറ്റി 
ശുപാർശ ചെയ്യുന്നു . എല്ലാ മത്സ്യബന്ധന വല നിർമ്മാണക്കാർക്കും/ വിതരണ 
ക്കാർക്കും രജിസ്ട്രേഷൻ ലൈസൻസ് നൽകേണ്ടതും നിയന്ത്രിക്കപ്പെട്ട വലകൾ 
നിയന്ത്രിക്ക പ്പെട്ട കണ്ണിവലിപ്പമുള്ള വല കൾ എന്നിവ ഉല്പാദിപ്പിക്കു ന്നതും 
വിതരണം ചെയ്യുന്നതും നിയന്ത്രിക്കേണ്ടതുമാണെന്നും കമ്മിറ്റി ശുപാർശ ചെയ്യുന്നു . 

( 8 ) കേരളത്തിലെ മത്സ്യമേഖലയിൽ ഉപരിതല മത്സ്യബന്ധനവും ഉപരിതല 
മത്സ്യത്തൊഴിലാളികളും നിർണ്ണായക പങ്ക് വഹിക്കുന്ന സാഹചര്യം കണക്കിലെടുത്ത് 

കെ . എം . എഫ്. ആർ ആക്ട് അനുസരിച്ചുള്ള റിംഗ് സീൻ വലകളുടെ നിയന്ത്രണം 
എടുത്തുകളയേണ്ടതും (revoke ) നിലവിൽ പ്രവർത്തിക്കുന്ന റിംഗ് സീൻ വലകളുടെ 
എണ്ണം കാലാനുസൃതമായ രീതിയിലും എണ്ണത്തിലും നിജപ്പെടുത്തേണ്ടതുണ്ടെന്നും 
കമ്മിറ്റി ശുപാർശ ചെയ്യുന്നു . 

- ( 9 ) രണ്ടു ദശാബ്ദം കൊണ്ട് കേരളത്തിലെ മത്സ്യബന്ധന രംഗത്ത് നൂതന 
രീതിയിലുള്ള പലവിധ മത്സ്യബന്ധന യാനങ്ങൾ വലകൾ ഉപരിതല മത്സ്യബന്ധന 
ത്തി നായി നില വിൽ വന്നിട്ടുണ്ട്. അ വ യിൽ പ്രധാനം ഇൻബോർഡ് എഞ്ചിൻ 
ഘടിപ്പിച്ച് വള്ളങ്ങളും റിംഗ് വലകളുകളുമാണ്. ഇവയ്ക്ക് കൂടുതൽ ഉൽപ്പാദന 
ക്ഷമതയും കുറഞ്ഞ പ്രവർത്തനച്ചെലവുമാണുള്ളത്. ഇവ പരിസ്ഥിതിക്കും ആവാസ 
വ്യവ സ്ഥയ്ക്കും കോട്ടം വരു ത്തു ന്നി ല്ലെ ങ്കിലും മറ്റു യാന ങ്ങ ളുടെ വിശിഷ്യാ 
ഔൗട്ട് ബോർഡ് എഞ്ചിൻ റിംഗ് സീൻ വള്ളങ്ങളുടെ, ഉല്പാദനത്തേയും അതുവഴി ഒരു 
വിഭാഗം പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളേയും പ്രതികൂലമായി ബാധിക്കുന്നുവെന്ന 
വസ്തത കണ്ടുകൊണ്ട് ഇൻബോർഡ് എഞ്ചിൻ റിംഗ് സീൻ വള്ളങ്ങൾ കൊല്ലത്തിനും 
മഞ്ചേശ്വരത്തിനും ഇടയിൽ 10 മീറ്റർ ആഴത്തിന് പുറത്തു മാത്രം മത്സ്യബന്ധനം 
നടത്തുന്നതിന് അനുവദിക്കാൻ കമ്മിറ്റി ശുപാർശ ചെയ്യുന്നു . കൂടാതെ ഔട്ട് ബോർഡ് 
വള്ള ങ്ങൾ ഇൻബോർഡ് വള്ളങ്ങളാക്കി മാറ്റുന്നത് നിയമാനുസൃതമായി മാത്രം 
ആയിരിക്കണമെന്നും നിലവിലുള്ള റിംഗ് സീൻ വള്ളങ്ങളുടെ എണ്ണവും ശേഷിയും 
കേരളത്തിലെ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളെ സംരക്ഷിക്കുന്ന തരത്തിൽ 
നിജപ്പെടുത്തണമെന്നും കമ്മിറ്റി ശുപാർശ ചെയ്യുന്നു . 


( 10 ) ചാള , അയല എന്നിവ പിടിക്കുന്ന ഒ . ബി . എം . | എ . ബി . എം . 
വള്ളങ്ങളിൽ ഉപയോഗിക്കുന്ന വലകളിലെ കണ്ണിവലിപ്പം 22 മി . മീ - ൽ കുറയാൻ 
പാടില്ല . പുതുക്കുന്ന വലകളുടെ നീളം 600 മീറ്ററും ഇറക്കം 60 മീറ്ററും ആയി 
നിയന്ത്രിക്കേണ്ടതും പഴയതിനു പകരം ഇറക്കുന്ന വള്ളങ്ങൾക്ക് പരമാവധി 20 മീറ്റർ 
നീളവും 65 കുതിരശക്തി ( HP ) എഞ്ചിനുമായി നിയന്ത്രിക്കേണ്ടതുമാണ്. ചൂടവല 
കളുടെ കണ്ണിവലിപ്പം 12 മി. മീ . ആയും നീളം 250 മീറ്റർ ആയും ഇറക്കം 50 മീറ്റർ 
ആയും നിജപ്പെടുത്തണം. 

- ( 11) കേരളത്തിലെ മത്സ്യബന്ധന ട്രോളറുകൾ ഇപ്പോൾ ദിവസ ന യുള്ള 
മത്സ്യബന്ധനത്തിൽ നിന്ന് ഒന്നിലധികം ദിവസങ്ങളിൽ കടലിൽ മത്സ്യബന്ധനം 
നട ത്തുന്ന രീതി യി ലേക്ക് മാറി യി രി ക്കു ന്നു . ട്രോൾ വല യുടെ കോഡ്എന് 
കണ്ണി വലിപ്പം ഇപ്പോൾ ഏകദേശം 18 മി. മീ . മാത്രമാണ്. കൂടാതെ ട്രോളറുകളിൽ 
നിന്ന് പുറ ത ള്ളുന്ന തിര സ്ത വസ്തു ക്ക ളിൽ ആ ഹാ ര യോ ഗ്യ മായ 
ചെറുമത്സ്യങ്ങളും ധാരാളമായി ഉൾപ്പെടുന്നു . കണക്കുകൾ അനുസരിച്ച് പ്രതിവർഷം 
ശരാശരി 0. 90 ലക്ഷം ടൺ ഇത്ത ര ത്തിൽ പുറന്തള്ളപ്പെടു ന്നു . തൽഫ ല മായി 
വാർഷിക മത്സ്യാൽപ്പാദനത്തിൽ ഏകദേശം 1.5 ലക്ഷം ടണ്ണിന്റെ കുറവുണ്ടാകുന്നു . 
ഇവ കണക്കിലെടുത്ത്മത്സ്യബന്ധന ട്രോൾ വലകളുടെ കോഡ് എന്റ് കണ്ണി വലിപ്പം 
35 മി. മീ . ആയി നില നിർത്തുവാൻ കർശന നടപടി സ്വീകരിക്കുവാൻ കമ്മിറ്റി 
ശുപാർശ ചെയ്യുന്നു. 

( 12 ) ആ ഴ ക ട ൽ മത്സ്യ വി ഭ വ ത്തിന്റെ ലഭ്യ ത യിൽ ഉണ്ടായ കുറവിന്റെ 
വെളിച്ച ത്തിൽ നില വിലുള്ള വിഭവ പരിപാ ലന മാർഗ്ഗ ങ്ങൾ പുനഃപ രി ശോ ധി 
ക്കേണ്ടതുണ്ട്. ഇതിലേക്കായി താഴെപ്പറയുന്ന നടപടികൾ ശുപാർശ ചെയ്യുന്നു: 

നിശ്ചിത വലിപ്പത്തിൽ താഴെയുള്ള മത്സ്യം പിടിക്കുന്നതും അവയുടെ 
സം സ് ക രണം, വിപ ണ നം , കയ റ്റു മതി ഇവ നട ത്തു ന്ന തും 
നിയന്തിക്കണം. 


യന്ത്രവൽകൃത കോളിംഗ്, റിംഗ് സീൻ ഓപ്പറേഷൻ എന്നിവ വർദ്ധിക്കു 
ന്നതിന് പ്രത്യക്ഷമായോ പരോക്ഷമായോ സഹായിക്കുന്ന സബ്സിഡികൾ 
ക്രമാനുഗതമായി കുറച്ചുകൊണ്ടുവന്ന് പൂർണ്ണമായും നിർത്തലാക്കുക. 
കടലിൽ പ്രത്യേക "മത്സ്യ സംരക്ഷിത മേഖലകൾ ( Marine Protected 

Areas ) സ്ഥാപിക്കുക. 
( 13 ) അയൽ സംസ്ഥാന ഗവൺമെന്റുകളുമായി സഹകരിച്ച് മത്സ്യബന്ധന 
പ്രവർത്ത ന ങ്ങൾക്കുള്ള പ്രവേശന അധികാ ര ങ്ങൾ ശാസ്ത്രീയ മായി നിർവ ചി 
ക്കുന്നതിനും അവ പരിപാലനം നടത്തുന്നതിനുമുള്ള സാധ്യതകൾ പരിശോധി 
ക്കേണ്ടതുണ്ട്. 


( 14 ) മത്സ്യക്കുഞ്ഞുങ്ങളുടെയും സമുദാടിത്തട്ടിന്റെയും വ്യാപകമായ നാശ 
ത്തിനു കാരണമാകുന്ന മിനി ട്രോളിംഗ് പോലുള്ള മത്സ്യബന്ധന രീതികൾ ഈ മേഖ 
ലയിൽ നിന്ന് എത്രയും വേഗം പൂർണ്ണമായും ഒഴിവാക്കുക. 


( 15 ) പഴയ യന്ത്രവൽകൃത/ മോട്ടോർവൽകൃത യാനങ്ങൾക്കു പകരം പുതിയവ 
അനുവദിക്കുമ്പോൾ അവ ഇന്ധനക്ഷമത കൂടിയവയും അംഗീകൃത മത്സ്യബന്ധന 
ശേഷി ഉള്ളവയുംആണെന്ന് നിയമപരമായി ഉറപ്പുവരുത്തേണ്ടതാണ്. 

( 16 ) സംസ്ഥാനത്തെ കായലുകൾക്ക് കടൽ മത്സ്യങ്ങളുടെ ജീവിതചകം 
പൂർത്തീകരിക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കാനുണ്ട്എന്നതുകൊണ്ട് കായലുകൾ 
നികത്തൽ, മലിനീകരണം, വിനാശകരമായ മത്സ്യബന്ധനം ( 

ഊന്നിവല , ചീനവല , 
പെരുവല , പടൽ തുടങ്ങിയവ) എന്നിവ അഴിമുഖത്തുനിന്ന് 5 കി . മീ . ഉള്ളിൽ വരെ 
കർശനമായി നിരോധിക്കേണ്ടതാണ്. ഇതുവഴി തൊഴിൽ നഷ്ടപ്പെടുന്ന പരമ്പരാഗത 
മത്സ്യത്തൊഴിലാളികൾക്ക് കൂടുകളിൽ മത്സ്യകൃഷി ( cage farming ) കല്ലുമ്മേക്കായ 
മുരിങ്ങ കൃഷി എന്നിവ പകരം തൊഴിലായി പ്രോത്സാഹിപ്പിക്കാവുന്നതാണ്. 

( 17 ) ശാസ്ത്രജ്ഞൻമാർ , ഭരണകർത്താക്കൾ, ഉദ്യോഗസ്ഥർ, മത്സ്യമേഖലയിലെ 
പവർത്ത കർ എന്നി വ ര ട ങ്ങുന്ന ഗ്രാമ / ജില്ലാ / സംസ്ഥാന തല ഫിഷ റീസ് 
കൗൺസിലുകൾ രൂപീകരിച്ച് സുസ്ഥിര മത്സ്യബന്ധന-മത്സ്യബന്ധനാനന്തര പ്രവർത്ത 
നങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുകയും പരിപാലനം നടത്തുകയും ചെയ്യുക. 

(18 ) സ്റ്റേറ്റ് ഫിഷറീസ് റിസോഴ്സ് മാനേജ്മെന്റ് സൊസൈറ്റി ( ഫിർമ ) ശക്തി 
പ്പെടുത്തി മത്സ്യസമ്പത്തിന്റെ സംരക്ഷണവും പരിപാലനവും നടത്തുവാൻ വേണ്ട 
പഠനങ്ങൾക്കും തുടർപരിപാടികൾക്കും രൂപം നൽകുക. 

(19) ഇരുപതു (20 ) മീറ്ററിൽ കൂടുതലുള്ള എല്ലാ യന്ത്രവൽകൃത മത്സ്യബന്ധന 
യാനങ്ങൾക്കും വെസ്സൽ മോണിറ്ററിംഗ് സിസ്റ്റം നിയമപരമായി നിർബന്ധമാക്കുക. 

- ( 20) സംസ്ഥാനത്തിന് പുറത്തുള്ള എക്സസിവ് ഇക്കണോമിക് സോണിൽ 
( EEZ ) ൽ സമ ഗ വും ഫലപ ദ വു മായ മോണിറ്ററിംഗ് കണ്ട ടോൾ ആന്റ് 
സർവൈലൻസ് ( MCS) ഏർപ്പെടുത്തി നിയമവിരുദ്ധവും അനിയന്ത്രിതവും അജ്ഞാത 
വുമായ മത്സ്യബന്ധനം ഇല്ലാതാക്കേണ്ടതാണ്. ( പ്രത്യേകിച്ച് ട്രോളിംഗ് നിരോധന 
കാലയളവിൽ) ഇതിന് കോസ്റ്റ് ഗാർഡ്, നേവി എന്നിവയുടെ സേവനം ഉറപ്പുവരുത്തേ 
ണ്ടതാണ്. 
-- (21) മുമ്പ് പഠനം നടത്തിയിട്ടുള്ള മിക്ക കമ്മിറ്റികളുടെയും ശുപാർശകളിൽ 
പലതും അധികൃതർ ശ്രദ്ധിക്കാതിരിക്കുകയോ വേണ്ടത്ര ഫലപ്രദമായ രീതിയിൽ 
നടപ്പിലാക്കാ തിരിക്കുകയോ ചെയ്തിട്ടുള്ളത് ഈ കമ്മിറ്റി ആശങ്കയോടെയാണ് 
കാണുന്നത്. മേൽ ശുപാർശകൾ നടപ്പിലാക്കു ന്ന തിന് അടിയന്തിര നടപടികൾ 
ഉണ്ടാകേണ്ടതാണ്. 
4. സമിതിയുടെ ശുപാർശകൾ സർക്കാർ പരിശോധിച്ചു . തുടർ നടപടികൾക്കായി 
താഴെപ്പറയുന്ന കാര്യങ്ങൾ നിർദ്ദേശിച്ച് ഉത്തരവ് പുറപ്പെടുവിക്കുന്നു. 

(1) വാർഷിക മത്സ്യാല്പാദനവും വാർഷിക വിറ്റു വരവും യഥാക മം 
3. 3 ലക്ഷം ടണ്ണിൽനിന്ന് 5. 7 ലക്ഷം ടണ്ണായും 446 കോടി രൂപയിൽ നിന്നും 
2198 കോടി രൂപയായും മത്സ്യക്കയറ്റുമതി വരുമാനം 123 കോടി രൂപയിൽ നിന്നും 
1040 കോടി രൂപയായും വർദ്ധിച്ച സാഹചര്യം കണക്കിലെടുത്ത്യന്ത്രവൽകൃത 

ബോട്ടുകളുടെ ട്രോളിംഗ് ജൂൺ 15 മുതൽജൂലൈ 31 വരെ ( 47 ദിവസം) നിരോധി 
ക്കണമെന്നുള്ള കമ്മിറ്റി ശുപാർശ നടപ്പിലാക്കുന്നതാണ്. 


(2) ട്രോളിംഗ് നിരോധനത്തിന്റെ ഫലമായി മത്സ്യത്തൊഴിലാളികളുടെയും 
അനുബന്ധത്തൊഴിലാളികളുടെയും പ്രതിശീർഷ വരുമാനത്തിൽ ഉണ്ടായ വർദ്ധനവ് 
കണക്കിലെടുത്ത് ട്രോളിംഗ് നിരോധനം തുടർന്നും നടപ്പിലാക്കേണ്ടതാണ് എന്ന 
നിർദ്ദേശം അംഗീകരിക്കുന്നു . 

| ( 3) മൺസൂൺ കാലത്ത് ട്രോളിംഗ് നിരോധനം നിലനിൽക്കുന്ന കാലയള 
വിൽ ഉപരിതല മത്സ്യങ്ങളായ ചാള , അയല , നെത്തോലി, പാര തുടങ്ങിയ മത്സ്യങ്ങൾ 
പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ ഒ . ബി . എം . ഘടിപ്പിച്ച നാടൻ വള്ളങ്ങളിൽ റിംഗ് 
വലകൾ ഉപയോഗിച്ച് പിടിച്ചെടുക്കു ന്നു . ഈ ഉപരിതല മത്സ്യങ്ങൾ അവയുടെ 
ദ്രുതഗതിയിലുള്ള വളർച്ചകൊണ്ടും പ്രതല്പാദന ക്ഷമതകൊണ്ടും മത്സ്യബന്ധന 
സമ്മർദ്ദത്തെ അതിജീവിക്കാൻ കഴിവുള്ളവയാണ്. നമ്മുടെമത്സ്യാല്പാദനത്തിന്റെ 
ഗണ്യമായൊരു പങ്ക് സംഭാവന ചെയ്യുന്ന ഉപരിതല മത്സ്യങ്ങളുടെ മൺസൂൺകാല 
ബന്ധനം തടസ്സം കൂടാതെ തുടർന്നും അനുവദിക്കേണ്ടത് പരമ്പരാഗത മത്സ്യത്തൊഴി 
ലാ ളി കളുടെ സാമൂഹിക സുരക്ഷയ്ക്ക് ആവശ്യമാണെന്ന കമ്മിറ്റി നിർദ്ദേശം 
അംഗീ ക രി ക്കു ന്നു . മത്സ്യ ബ ന്ധ ന വല ക ളുടെ കണ്ണി വ ലിപ്പം, നീളം, ഇറക്കം 
എന്നിവയുടെ കാര്യത്തിൽ നിയന്ത്രണം വേണമെന്ന നിർദ്ദേശം മത്സ്യസമ്പത്തിന്റെ 
സുസ്ഥിരതയ്ക്ക് അനിവാര്യമായതിനാൽ അംഗീകരിക്കുന്നു . 


- (4 ) കേരളം, കർണ്ണാടക , ഗോവ എന്നീ തെക്കു പടിഞ്ഞാറൻ സംസ്ഥാന 
ങ്ങളിൽ നിലനില്ക്കുന്ന കാലാവസ്ഥാപരമായും ആവാസ വ്യവസ്ഥാപരമായും മത്സ്യ 
സമ്പത്തിന്റെ ജീവശാസ്ത്രപരമായുള്ള സാദ്യശ്യങ്ങൾ കണക്കിലെടുത്ത് ഈ മൂന്ന് 
സംസ്ഥാനങ്ങളിലും ഒരേ സമയത്താണ് ട്രോളിംഗ് നിരോധനം നടപ്പിലാക്കുന്നത്. 
വിവിധ ഘട്ടങ്ങളിൽ കേരള സർക്കാർ ഇടപെട്ട് ഏകീകൃത ട്രോളിംഗ് നിരോധനം 
നടപ്പിലാക്ക ണമെന്ന് ആവശ്യ പ്പെട്ടതിന്റെ അടിസ്ഥാ ന ത്തിലാണ് ഇങ്ങനെ ഒരു 
നടപടിയുണ്ടായത്. 

( 5) 20 വർഷത്തിലേറെ പഴക്കം ചെന്ന മത്സ്യബന്ധന യാന ങ്ങൾ റദ്ദ് 
ചെയ്ത്മത്സ്യബന്ധന പ്രവൃത്തിയിൽ നിന്ന് ഒഴിവാക്കണമെന്ന നിർദ്ദേശം ഇന്നത്തെ 
സാമൂഹിക യാഥാർത്ഥ്യങ്ങൾ കണക്കിലെടുക്കുമ്പോൾ അതേപടി നടപ്പിലാക്കുന്നത് 
പ്രായോഗികമല്ല. എന്നാൽ ബോധവൽക്കരണം നടത്തി കാലപ്പഴക്കം ചെന്ന അത്തരം 
യാനങ്ങൾക്കു പകരം പുതിയവ കൊണ്ടുവരുന്നതിന് നടപടി സ്വീകരിക്കുന്നതാണ്. 
വിവിധതരം മത്സ്യബന്ധന യൂണിറ്റുകളുടെ മത്സ്യബന്ധനശേഷി വിലയിരുത്തണമെന്ന 
നിർദ്ദേശവും പഴയ യാനങ്ങൾ റദ്ദ് ചെയ്ത് പകരം പുതിയ യാനങ്ങൾ പ്രവർത്തിപ്പി 
ക്കുന്നതിനുള്ള അവകാശം യഥാർത്ഥ മത്സ്യത്തൊഴിലാളികൾക്ക് നൽകണമെന്നുള്ള 
നിർദ്ദേശവും അംഗീകരിക്കുന്നു . മത്സ്യബന്ധനോപകരണങ്ങളുടെ ഉടമസ്ഥാവകാശം 
യഥാർത്ഥ മത്സ്യ ത്തൊഴിലാളികൾക്ക് ലഭ്യമാക്കുന്നതിന് സർക്കാർ സമഗ്ര ജല 
പരിഷ്ക്കരണ നിയമം (aquarian reforms) കൊണ്ടുവരുന്നതിന് നടപടി സ്വീകരിച്ചു 
വരു ന്നു . മത്സ്യ വിഭവ ശേഷി യു മായി ബന്ധ പ്പെടുത്തി പുതിയ യാന ങ്ങൾക്ക് 
രജിസ്ട്രേഷൻ നൽകേണ്ടതുണ്ടോഎന്ന് പരിശോധിക്കുന്നതിന് സർക്കാർ ഒരു 
വിദഗ്ദ്ധ സമിതിയെ നിയോഗിച്ചിട്ടുണ്ട്. 


( 6 ) കേരളതീരത്ത് പ്രവർത്തിക്കുന്ന എല്ലാ മത്സ്യബന്ധന യാനങ്ങളും കേരള 
മറൈൻ ഫിഷിംഗ് റഗുലേഷൻ ( കെ . എം .എഫ്.ആർ.) ആക്ട് പ്രകാരം രജിസ്റ്റർ 
ചെയ്യണമെന്നും യാനങ്ങളുടെ ഘടന , എഞ്ചിന്റെ കുതിരശക്തി, പാപ്പൽഷൻ രീതി, 
മത്സ്യ ബ ന്ധന രീതി എന്നി വ യിൽ മാറ്റം വരു ത്തു ന്ന തിന് ബന്ധ പ്പെട്ട 
അധികാരികളുടെ അംഗീകാരം നേടണമെന്നുള്ള നിർദ്ദേശം അംഗീകരിക്കുന്നു . എല്ലാ 
മത്സ്യബന്ധന യാന ങ്ങളും രജിസ്റ്റർ ചെയ്യു ന്ന തിന് നടപടി സ്വീകരിച്ചിട്ടുണ്ട്. 
ഇതി നകം 90 ശത മാനം യാ ന ങ്ങളും രജി സ്റ്റർ ചെയ്തുക ഴി ഞ്ഞു . എല്ലാ 
മത്സ്യ ത്താ ഴിലാ ളികൾക്കും തിരിച്ചറിയൽ കാർഡ് നൽക ണ മെന്ന നിർദ്ദേശം 
സ്വീകാര്യമാണ്. എല്ലാ മത്സ്യത്തൊഴിലാളികൾക്കും സ്മാർട്ട് കാർഡ് വിതരണം 
ചെയ്യുന്നതിന് സർക്കാർ നടപടി സ്വീകരിച്ചുവരുന്നു . 

( 7 ) നില വിലുള്ള ബോട്ട് നിർമ്മാണശാല കൾ ഫിഷറീസ് വകുപ്പിന്റെ 
രജിസ്ട്രേഷൻ വാങ്ങേണ്ടതാണെന്നും ബന്ധപ്പെട്ട അധികാരികളുടെ അംഗീകാര 

ത്തോടെ മാത്രമേ പുതിയ ബോട്ട് നിർമ്മാണ യാർഡുകൾ തുടങ്ങാൻ പാടുള്ളൂ 
എന്നുമുള്ള കമ്മിറ്റിയുടെ ശുപാർശ അംഗീകരിക്കുന്നു. വല നിർമ്മാണശാലകൾക്കും 
രജിസ്ട്രേഷനും ലൈസൻസും നിർബന്ധമാക്കണമെന്ന നിർദ്ദേശം അംഗീകരിക്കുന്നു . 

( 8) കേര ള ത്തിലെ മത്സ്യമേഖ ല യിൽ ഉപ രി തല മത്സ്യബന്ധനം അതീവ 
( പാ ധാ ന്യ മുള്ള ഒന്നായതിനാൽ നില വിലുള്ള കെ . എം . എ ഫ് . ആർ. ആക്ട് 
അനുസരിച്ചുള്ള റിംഗ് സീനുകളുടെ നിരോധനം എടുത്തുകളയേണ്ടതും നിലവിൽ 
പ്രവർത്തിക്കുന്ന റിംഗ് വലകളുടെ എണ്ണവും വലിപ്പവും കാലാനുസൃതമായ രീതിയിൽ 
നിയ ന്തി ക്കേ ണ്ട തു മാ ണെന്ന കമ്മിറ്റി നിർദ്ദേശം അംഗീ ക രി ക്കു ന്നു . നിയമം 
ഭേദഗതിക്കുള്ള പ്രാപ്പോസൽ ഫിഷറീസ് ഡയറക്ടർ സമർപ്പിക്കുന്നതാണ്. 

- (9 ) ഇൻ ബോർഡ് എഞ്ചിൻ ഘ ടിപ്പിച്ച വള്ള ങ്ങളും റിംഗ് വല കളും 
ഔട്ട് ബോർഡ് എഞ്ചിൻ റിംഗ് സീൻ വള്ളങ്ങളുടെ ഉല്പാദനത്തേയും അതു വഴി 
പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളെയും പ്രതികൂലമായി ബാധിക്കുന്നുവെന്ന വസ്തുത 
കണക്കിലെടുത്ത് ഇൻബോർഡ് വള്ളങ്ങൾ കൊല്ലത്തിനും മഞ്ചേശ്വരത്തിനും ഇടയിൽ 
10 മീറ്റർ ആഴ ത്തിന് പുറത്തുള്ള മേഖല യിൽ മത്സ്യബന്ധനം നട ത്ത ണ മെന്ന 
ശുപാർശ അംഗീകരിക്കുന്നു . എല്ലാ ഇൻബോർഡ് വള്ളങ്ങൾക്കും രജിസ്ട്രേഷൻ 
നൽകുന്നതിന് നടപടി സ്വീകരിക്കുന്നതാണ്. ഔട്ട് ബോർഡ് വള്ളങ്ങൾ ഇൻബോർഡ് 
വള്ളങ്ങളാക്കി മാറ്റുന്നതിന് ബന്ധപ്പെട്ട അധികാരികളുടെ അംഗീകാരം തേടണമെന്ന 
ശുപാർശ അംഗീകരിക്കുന്നു . 

(10 ) ചാള, അയല , നെത്തോലി എന്നിവ പിടിക്കുന്ന ഒ . ബി . എം . ഐ . ബി . എം . 
വള്ളങ്ങളിൽ ഉപയോഗിക്കുന്ന റിംഗ് വലകളുടെ കണ്ണിവലിപ്പം, നീളം, ഇറക്കം, 
എഞ്ചി നു ക ളുടെ കുതിര ശക്തി എന്നി വ യിൽ കാലോ ചി ത മായ നിയന്ത്രണം 
വേണമെന്ന നിർദ്ദേശം അംഗീകരിക്കുന്നു . 

( 11) പ്രതി വർഷം ഏകദേശം 1.5 ലക്ഷം ടൺ ചെറു മത്സ്യങ്ങളും മൂല്യം 
കുറഞ്ഞ ട്രാഷ് മത്സ്യങ്ങളും കടലിൽ പിടിച്ചു നശിപ്പിക്കുന്ന സാഹചര്യം ഒഴിവാക്കു 
ന്നതിന് ട്രോൾ വലകളുടെ കണ്ണിവലിപ്പം 35 മി . മീ . ആയി നിലനിറുത്തുന്നതിന് 
കർശനമായ നടപടി സ്വീകരിക്കണമെന്ന നിർദ്ദേശം അംഗീകരിക്കുന്നു . 


10 


( 12 ) മത്സ്യ വിഭവ പരിപാ ല ന വു മായി ബന്ധപ്പെട്ട് നിശ്ചിത വലിപ്പത്തിൽ 
താഴെയുള്ള മത്സ്യം പിടിക്കുന്നതും അവയുടെ സംസ്കരണം, വിപണനം, കയറ്റുമതി 
എന്നിവ നടത്തുന്നതും നിയന്ത്രിക്കണമെന്നും കടലിൽ പ്രത്യേക മത്സ്യസംരക്ഷണ 
മേഖ ല കൾ സ്ഥാപിക്ക ണ മെന്നു മുള്ള നിർദ്ദേശം അംഗീക രിക്കു ന്നു . എന്നാൽ 
മത്സ്യമേഖലയിൽ യന്ത്രവൽകൃത ട്രോളിംഗ്, റിംഗ് സീൻ ഓപ്പറേഷൻ എന്നിവയ്ക്ക് 
നൽകുന്ന സബ് സിഡികൾ നിർത്ത ലാ ക്ക ണ മെന്ന നിർദ്ദേശം ന യ പ ര മാ യി 
അംഗീകരിക്കാൻ കഴിയുകയില്ല . 

( 13 ) മത്സ്യബന്ധന പ്രവർത്ത ന ങ്ങ ൾക്കുള്ള പവേ ശ ന അ ധി കാ ര ങ്ങ ൾ 
ശാസ്ത്രീയമായി നിർവചിക്കണമെന്ന നിർദ്ദേശം അംഗീകരിക്കുന്നു . ഇതുമായി 
ബന്ധപ്പെട്ട് സമഗ്രമായ ഒരു ജലപരിഷ്ക്കരണ നിയമം ( aquarian reforms) കൊണ്ടു 
വരുന്നതിന് നടപടി സ്വീകരിക്കുന്നതാണ്. 

( 14 ) മത്സ്യ സമ്പ ത്തിന് ദോഷം ചെയ്യുന്ന മിനി ട്രോളിംഗ് പോലുള്ള 
മത്സ്യ ബ ന്ധ ന രീതികൾ ഘട്ടം ഘട്ടമായി നിരോ ധി ക്ക ണ മെന്ന നിർദ്ദേ ശം 
അംഗീകരിക്കുന്നു . 

( 15) പഴയ യന്ത്രവൽകൃത/ മോട്ടോർവൽകൃത യാനങ്ങൾക്കു പകരം പുതിയ 
യാനങ്ങൾ അനുവദിക്കുമ്പോൾ അവ ഇന്ധനക്ഷമത കൂടിയതും അംഗീകൃത മത്സ്യ 
ബന്ധനശേഷി ഉള്ളതുമാണെന്ന് ഉറപ്പ് വരുത്തണമെന്ന നിർദ്ദേശം അംഗീകരിക്കുന്നു . 
മത്സ്യലഭ്യതാ മേഖ ല കളെക്കുറിച്ചുള്ള അറിവ് മത്സ്യ ത്താ ഴി ലാ ളി കൾക്ക് 
ലഭ്യമാക്കുന്നതിന് നടപടി സ്വീകരിക്കും. 

(16 ) മത്സ്യ സമ്പത്ത് പരിരക്ഷിക്കുന്നതിൽ കായലുകൾക്കുള്ള പ്രാധാന്യം 
കണക്കിലെടുത്ത്ഊന്നിവല , ചീനവല , പെരുവല , പടൽ തുടങ്ങിയവ ഉപയോഗിച്ചുള്ള 
മത്സ്യബന്ധനം ട്രേഡ് യൂണിയൻ പ്രതിനിധികളുടെ നിർദ്ദേശം കണക്കിലെടുത്ത് 
അഴിമുഖത്തുനിന്ന് 2 കി . മീ . അപ്പുറമുള്ള ദൂരപരിധിയിൽ മാത്രമേ പാടുള്ളൂവെന്ന 
നിർദ്ദേശം അംഗീകരിക്കുന്നു . 

(17 ) സംസ്ഥാനതല ത്തിലും ജില്ലാ ത ല ത്തിലും പഞ്ചായത്ത് തല ത്തിലും 
ശാസ്ത്രജ്ഞൻമാർ, ഭര ണ കർത്താക്കൾ, മത്സ്യ മേഖല യിലെ ട്രേഡ് യൂണിയൻ 
പതി നിധികൾ എന്നിവ ര ട ങ്ങുന്ന ഫിഷറീസ് അഡ്വൈസറി കൗൺസിലുകൾ 
രൂപീകരിക്കണമെന്ന നിർദ്ദേശം അംഗീകരിക്കുന്നു . 

(18 ) ഫിഷറീസ് റിസോഴ് സ് മാനേ ജ് മെന്റ് സൊസൈറ്റി ( ഫിർ മ ) യെ 
മത്സ്യ വി ഭവ പരി പാ ല ന വു മായി ബന്ധ പ്പെടുത്തി ശക്തി പ്പെടു ത്താൻ നട പടി 
സ്വീകരിക്കും. 

(19 ) വെസൽ മോണിറ്ററിംഗ് സിസ്റ്റം നടപ്പിലാക്കുന്നതിന് നടപടി സ്വീകരിക്കും. 
- ( 20 ) ഫലപ്രദമായ മോണിറ്ററിംഗ്, കൺട്രോൾ ആന്റ് സർവൈലൻസ് ( MCS ) 
സിസ്റ്റം വേണമെന്ന നിർദ്ദേശം അംഗീകരിക്കുന്നു . എക്സസ്സീവ് എക്കണോമിക് 
സോണിൽ മത്സ്യ ബ ന്ധ ന നിയ ന്ത ണവും എം . സി . എ സ് . ഉം നട ത്തു ന്ന തിന് 
നിയമപരമായ അധികാരമുള്ളത് കേന്ദ്ര സർക്കാരിനാണ്. കോസ്റ്റ്ഗാർഡാണ് അത്തരം 
പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നത്. ട്രോളിംഗ് നിരോധന കാലയളവിൽ അനധികൃത 
മത്സ്യബന്ധനം തടയുന്നതിന് കോസ്റ്റ്ഗാർഡുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നതിന് 
സംസ്ഥാന സർക്കാർ നടപടി സ്വീകരിക്കും. 


11 


( 21 ) വിദഗ്ദ്ധ കമ്മിറ്റികളുടെ നിർദ്ദേ ശ ങ്ങൾ പരിശോധിച്ച് പ്രായോഗിക 
തല ത്തിൽ കൊണ്ടു വ രു ന്ന തിന് ഫിഷറീസ് ഡയറക്ടർ അടിയന്തിര നട പടി 
കൈക്കൊള്ളണ്ടതാണ്. 


ഗവർണ്ണറുടെ ഉത്തരവിൻപ്രകാരം, 


ഡോ . പി . പ്രഭാകരൻ, 
അഡീഷണൽ ചീഫ് സെക്രട്ടറി. 


ഫിഷറീസ് ഡയറക്ടർ, തിരുവനന്തപുരം 
മാനേജിംഗ് ഡയറക്ടർ, മത്സ്യഫെഡ്, തിരുവനന്തപുരം. 
കമ്മീഷണർ, കേരള മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡ്, പൂങ്കുന്നം, തൃശ്ശൂർ 
എക്സിക്യൂട്ടീവ് ഡയറക്ടർ, ഫിഷറീസ് റിസോഴ്സ് മാനേജ്മെന്റ് സൊസൈറ്റി 
ധനകാര്യ വകുപ്പ് 
പൊതുഭരണ (എസ്. സി.) വകുപ്പ് 
കരുതൽ ഫയൽ, ഓഫീസ് കോപ്പി. 


